Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 








കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ.്രുവരി 23 
തിരുവനന്തപുരം, 








23rd February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 11 8 
Vol. X Thiruvananthapuram, 110 Kumbham 1196 No. 
‘These! 1942 ഫാൽഗുനം 4 
മയ 4th Phalguna 1942 








PART 111 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1405 





(13) 


നമ്പര്‍ ag)4-9290/2020. 2020 ഒക്ടോബര്‍ 22. 


എറണാകുളം ജില്ല, മൂവാറ്റുപുഴ താലൂക്ക്‌, മൂവാറ്റുപുഴ 
വില്ലേജ്‌, മുവാറ്റുപുഴ കരയില്‍ പന്തലക്കാട്ട്‌ വീട്ടില്‍ 
ഹമീദ്‌, പി. എസ്‌. 7-8-2020-00 തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ്‌. 
അവകാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്യപ്രതം നല്‍കണമെന്ന്‌ 
ആവശ്യപ്പെട്ട്‌ ടിയാന്റെ മകന്‍ അബ്ദുള്‍ റസാഖ്‌ സമര്‍പ്പിച്ച 
അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട വില്ലേജ്‌ ഓഫീസര്‍വഴി അവകാശ 
വിചാരണ നടത്തുകയും താഴെപ്പറയുന്നവര്‍ പരേതന്റെ 
നിയമാനുസൃത അവകാശികളാണെന്ന്‌ ബോദ്ധുപ്പെട്ടിട്ടുള്ളതുമാണ്‌. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അബ്ദുള്‍ റസാഖ്‌ മകന്‍ 37 

2 ഹഫ്സ ഭാര്യ 66 

3 ഷനോജ്‌ മകന്‍ 44 

4 മുംതാസ്‌ പി. ഹമീദ്‌ മകള്‍ 41 


മുകളില്‍പ്പറഞ്ഞിരിക്കുന്ന വൃക്തികളാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ എന്നുകാണിച്ച്‌ അപേക്ഷകന്‍ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം മൂവാറ്റുപുഴ 


ഒരു സാക്ഷ്ൃപ്രതം 


തഹശീല്‍ദാര്‍ക്ക്‌ രേഖാമൂലം നേരിട്ട്‌ സമര്‍പ്പിക്കേണ്ടതാണ്‌. 
നിശ്ചിത തീയതിക്കുശേഷമോ തപാല്‍മാര്‍ഗ്ഗമോ മറ്റു 
വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണനാര്‍ഹമല്ല. 

താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 


മൂവാറ്റുപുഴ. തഹശീല്‍ദാര്‍. 





Kothamangalam Taluk 
പരസ്യം 


നമ്പര്‍ ag)4-8984/2020. 2020 നവംബര്‍ 2. 


കോതമംഗലം താലൂക്കില്‍ പിണ്ടിമന വില്ലേജില്‍ ചെങ്കര 
കരയില്‍ ചെറായില്‍ വീട്ടില്‍ മത്തായി മകന്‍ ജോസ്‌ മാത്യു 
എന്നയാള്‍ 21-7-2020-90 തീയതി മരണമടഞ്ഞിട്ടുള്ളതാണ്‌. വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനായി ടിയാന്റെ നിയമാനുസൃത 
അവകാശികള്‍ താഴെപ്പറയുന്നവരാണെന്ന്‌ കാണിക്കുന്ന 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്നു കാണിച്ച്‌ പരേതന്റെ ഭാര്യ 
മെറ്റി ജോസ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ പിണ്ടിമന വില്ലേജ്‌ 
ഓഫീസര്‍ മുഖേന അവകാശവിചാരണ നടത്തിയതില്‍ താഴെ 
പേര്‍ പറയുന്നവരാണ്‌ അവകാശികള്‍ എന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മെറ്റി ജോസ്‌ ഭാര്യ 52 
2 റോസ്മി ജോസ്‌, മകള്‍ 25 


ലിസ്മി ജോസ്‌ 


റ്റിസ്മി ജോസ്‌ 


119 


മുകളില്‍ പേര്‍ പചേര്‍ത്തിട്ടുള്ളവരാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ എന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപമുള്ളവര്‍ ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
കോതമംഗലം തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
ആക്ഷേപം രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


സ്വീകരിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (പ്പ) 
കോതമംഗലം. തഹശീൽദാർ. 





Kunnathunad Taluk 
പരസ്യം 


() 


നമ്പര്‍ എ2-162/2021. 2021 ജനുവരി 11. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ ചേലാമറ്റം വില്ലേജില്‍ ഒക്കല്‍ 
കരയില്‍ പുത്തന്‍പുര വീട്ടില്‍ അനില്‍, ബി. എന്നയാള്‍ 
മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ 
ബിന്ദു ഭായി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജ്‌ 
ഓഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 14-10-2020-90 
തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശി 


കളായി താടെപ്പറയുന്നവര്‍ മാത്രമാണുള്ളതെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബിന്ദു ഭായി ഭാര്യ 47 
2 ആരോമല്‍ അനില്‍ മകന്‍ 21 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസുൃം ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
കുന്നത്തൂനാട്‌ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 
കഴിഞ്ഞോ ലഭിക്കുന്ന 


കാലാവധി തപാല്‍മാര്‍ഗ്ഗമോ 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എ2-10305/2020. 2020 ഒക്ടോബര്‍ 22. 


കുന്നത്തുനാട്‌ താലൂക്കില്‍ മഴുവന്നൂര്‍ വില്ലേജില്‍ നെല്ലാട 
കരയില്‍ താഴത്തെ കോവാട്ട്‌ വീട്ടില്‍ പി. പി. ബാലകൃഷ്ണ കുറുപ്പ്‌ 
എന്നയാള്‍ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങള്‍ക്കായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ ഭാര്യ 
ലില്ലി സമര്‍പ്പിച്ച അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജ്‌ 
ഓഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 20-9-2020-90 
തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്നവര്‍ മാര്രമാണുള്ളതെന്ന്‌ 


അറിവായിരിക്കുന്നു. 


